Reg . No . രജി. നമ്പർ 
KL/ TV ( N )/12 /2009- 2011 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


GOVERNN 


കേര 


രള സർക്ക 
NMENT OF 


ാർ 
KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


11th October 2011 
2011 ഒക്ടോബർ 11 
19th Aswina 1933 
1933 ആശ്വിനം 19 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 


പരസ്യം 
നമ്പർ എ - 5552 / 2010 . 

| 2011 സെപ്റ്റംബർ 15. 
ഏറനാട് താലൂക്കിൽ മേൽമുറി വില്ലേജിൽ റീ സർവ്വ 
472 / 4- സി, റീ സർവെ 473 / 2 ഭാഗത്തിൽപ്പെട്ട 10.1/ 4 സെന്റ് 
നി . കെ . ഭൂമി 1895 - ലെ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയാക്കി മാറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതിക്കായി 
മേൽമുറി വില്ലേജിലെ കറു വങ്ങാടിയിൽ അയ്യപ്പൻ മകൻ 
വേലു , വേലു ഭാര്യ ഭാനുമതി എന്നിവർ അപേക്ഷിച്ചിട്ടുണ്ട്. ടി 
ഭൂമി എം . എൽ. ആർ. ആക്ട് പ്രകാരം അപേക്ഷകന് രജിസ്റ്റർ 
ചെയ്തു കൊടുക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപങ്ങൾഉണ്ടെങ്കിൽ ആയത് ഈ നോട്ടീസ് പരസ്യ 
പ്പെടുത്തിയ തീയതി മുതൽ ഒരു മാസത്തിനകം മതിയായ 
തെളിവുകൾ സഹിതം പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷണൽ 
ഓഫീസിൽ സബ് ക ള ക്ടർ മുമ്പാകെ രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. 

( ഒപ്പ്) 
പെരിന്തൽമണ്ണ . 

സബ്കളക്ടർ. 


2. പൊന്നാനി തഹശീൽദാരുടെ 25 - 6 - 2009- ലെ 

ബി1- 2445/ 2000 നമ്പർ റിപ്പോർട്ട്. 
പൊന്നാനി താലൂക്ക്, വളി യ ങ്കോട് വില്ലേജ്, 
റീ . സ . 151/ 9 - ൽപെട്ട 8 സെന്റ് സി. കെ . ഭൂമി എം .എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അനു മതിക്കായി ശ്രീമതി പത്തായ പറമ്പിൽ ആയിശുമ്മ 
എന്നവർ സൂചന (1) പ്രകാരം അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. 
ഈ അപേക്ഷയിൻമേൽ പൊന്നാനി തഹശീൽദാർ മുഖേന 
അ ന്വേ ഷ ണം ന ട ത്തു കയും സൂചന ( 2 ) പ്രകാരം 
തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 

പൊന്നാനി സബ് രജിസ്ട്രാർ ഓഫീസിലെ 1987 - ലെ 2515 
നമ്പർ ആധാരപ്രകാരം വെളിയങ്കോട് റീ . സ . 151 /5,8, 162 /9ബി2 
എന്നി വ യിൽ പെട്ട 291/2 സെന്റ് ഭൂമി അ പേ ക്ഷ ക യു ടെ 

കൈവശത്തിലുണ്ട്. പ്രസ്തുത ഭൂമി 1967 - ലെ 566 -ാം നമ്പർ 
ആധാരപ്രകാരം ശ്രീ അമ്പലത്ത് വീട്ടിൽ മൂക്കഞ്ചേരി യൂസഫ് 
എന്നയാൾക്ക് ക വ ശ മു ണ്ടാ യി രു ന്നതും മേൽ നമ്പർ 
ആധാരപ്രകാരം അപേക്ഷകയ്ക്ക് കൈമാറിയിട്ടുള്ളതുമാണ്. 
ആധാരത്തിൽ കാണിച്ചിട്ടുള്ള സർവ്വ നമ്പർ ശരിയല്ല എന്നും 
കക്ഷിയുടെ കൈ വ ശമുള്ള ഭൂമിയുടെ സർ വ്വ നമ്പർ 
151 /8ബി 151/ 9 എന്നിവയാണ് എന്നും തഹശീൽദാർ റിപ്പോർട്ട് 
ചെയ്തിട്ടു ണ്ട് . 151/ 9 - ൽപെട്ട 8 സെന്റ് ഭൂമി, റവന്യൂ 
റിക്കാർഡുകൾ പ്രകാരം നി . കെ . കുളമാണെങ്കിലും ടി ഭൂമി 
അപേക്ഷക തീരു വാങ്ങു മ്പോൾ തന്നെ തോട്ട ഭൂ മി യായി 
മാറിയിട്ടുള്ളതായും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . 
അപേക്ഷക്കാസ്പദമായ 8 സെന്റ് ഭൂമിയുടെ നാലതിരിലും 
അപേക്ഷകയുടെ കൈവശഭൂമി തന്നെയാണ്. ടി ഭൂമിക്ക് 1997 -98 
മുതൽ പല വ ക യി ന ത്തിൽ നികുതി ഈടാക്കുന്നതായും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 3 - 9 - 2011 - ലെ 

നടപടിക്രമം 


- (1) 


നമ്പർ ജെ . - 3534 / 01 / ഡി . ഡിസ്. ( 1). 


2011 സെപ്റ്റംബർ 3. 


സൂചന: - 1. ശ്രീ മ തി പത്താ യ പ റ മ്പിൽ ആയി ശു മ്മ 

W / o അ രി സു രാ യിൽ മൂസ്സ മൗലവി 
എന്നയാളുടെ അപേക്ഷ . 


രേഖകൾ സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകയ്ക്ക് 
നോട്ടീസ് നൽകു കയും അപേക്ഷക 19 - 6 - 2 0 02 - ന് 
ഹാജരാകുകയും ചെയ്തു . 

- കൂടാതെ സ്ഥലം നേരിൽ പരിശോധിച്ചു . മുമ്പ് നി . കെ . 
കുളം ആയിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും 20 വർഷത്തിൽ 
കൂടു തൽ പായമുള്ള തെങ്ങു കൾ കാണു ന്നു . റീ . സ്. 
151/9 - ൽ പെട്ട 8 സെന്റ് ഭൂമി റിക്കാർഡുകൾ പ്രകാരം നി. കെ . 
കുളം എന്ന് രേഖപ്പെടുത്തിയതും ഇപ്പോൾ അപേക്ഷകയുടെ 

കൈവശത്തിലുള്ള മറ്റ് സർവ്വ നമ്പരുകളിൽപെട്ട ഭൂമിയുടെ 
അകത്തായി മറ്റാർക്കും പ്രവേശന സ്വാതന്ത്ര്യം ഇല്ലാതെയും 
പറമ്പായും സ്ഥിതി ചെയ്യുന്നു . 

- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെയും സ്ഥല പരിശോധന 
യുടെയും അടിസ്ഥാനത്തിൽ വെളിയങ്കോട് വില്ലേജ്, എരമംഗലം 
ദേശം റീ . സ . 151 / 9 - ൽ പെട്ട 8 സെന്റ് സി . കെ . ഭൂമി 
എം . എൽ. ആർ. ആക്ട് പ്രകാരം ശ്രീമതി പത്തായപറമ്പിൽ 
ആയിശുമ്മ W / o അരിമ്പുരായിൽ മൂസ്സ മൗലവി എന്നയാൾക്ക് 
രജി സ്റ്റർ ചെയ്തു നൽകു ന്ന തിന് അ നു മ തി നൽകു ന്ന 
തിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 
14 - 6 - 2011 - ലെ 24 -ാം നമ്പർ കേരള ഗസറ്റിലും, താലൂക്ക് 
ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് ഓഫീസ്, 
കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ സ്ഥലത്തും 
പരസ്യപ്പെടുത്തിയെങ്കിലും ആരുംതന്നെ ആക്ഷേപങ്ങളോ 
അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 
-- മേൽ സാഹചര്യത്തിൽ പൊന്നാനി താലൂക്ക്, വെളിയങ്കോട് 
വില്ലേജ്, എരമംഗലം അംശം റീ . സ . 151/ 9 - ൽ പെട്ട 8 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷകയായ ശ്രീമതി പത്തായ പറമ്പിൽ 
ആയിശുമ്മ W / o അരിമ്പുരായിൽ മൂസ്സ മൗലവി എന്നയാളുടെ 
പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി നൽകി ഇ തി നാൽ 
ഉത്തരവാകുന്നു. പൊന്നാനി തഹശീൽദാർ, ടി ഭൂമി നികുതി 
വിധേയ ഭൂമിയാക്കി മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ 
ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകയിൽ 
നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതിഈടാക്കുന്നതിനുമുള്ള 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


പ്രകാരം ജന്മാവകാശം ലഭിച്ചിട്ടുള്ളതായും മുൻ കൈവശ 
ക്കാരന്റെ പേരിൽ പല വക നികുതി അടച്ചിട്ടുള്ളതായും 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭൂമി പഞ്ചായത്തിൽ 
നിക്ഷിപ് ത മായ ഭൂമിയല്ല എന്നും അപേക്ഷ അ നു വ ദി 
ക്കാവുന്നതാണ്എന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ഭൂമി യിലുള്ള അവകാശം തെളിയിക്കുന്ന രേഖകൾ 
സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകന് നിയമപ്രകാരം 
നോട്ടീസ് നൽകുകയും 17- 2 - 2010 - ന് ടിയാൻ ഹാജരാകുകയും 
ചെയ്തു . ആധാരത്തിന്റെ അസ്സൽ ഹാജരാക്കി, 1996 വരെ 
പലവകയിനത്തിൽ നികുതി അടച്ചിട്ടുള്ളതായി ബോധിപ്പിച്ചു . 
തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷകൻ ആധാരപ്രകാരം 

കൈവശം വച്ചു വരുന്നതായി കാണുന്നു . കൂടാതെ സ്ഥലം 
29- 5-2010- ന് നേരിൽ പരിശോധിച്ചു . 

- സ്ഥല പരിശോധനയുടെയും രേഖകൾ പരിശോധിച്ച് 
തി ന്റെ യും അടി സ്ഥാ ന ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, ബ്ളോക്ക്- 3 , റീ . സ . 512 / 1 - ൽപെട്ട 
18 സെന്റ് സി . കെ . ഭൂമി എം .എൽ. ആർ. ആക്ട് പ്രകാരം 

ശ്രീ . കാലൊടി മൊയ്തീൻ S / o കോയ , ചാപ്പപ്പാറ, തേഞ്ഞിപ്പലം 
എന്നയാൾക്ക് രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് അനുമതി 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചു കൊണ്ടുള്ള 
നോട്ടീസ് 3- 5 - 2011 - ലെ 18 -ാം നമ്പർ കേരള ഗസറ്റിലും, 
താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമ പഞ്ചായത്ത് 
ഓഫീസ്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ 
സ്ഥ ല ത്തും പരസ്യ പ്പെ ടു ത്തി യെ ങ്കിലും ആരും തന്നെ 
ആക്ഷേപങ്ങളോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, ബ്ളോക്ക്- 3 , റീ . സ . 512 / 1- ൽപെട്ട 
18 സെന്റ് സി . കെ . ഭൂമി അ പേ ക്ഷ ക നായ 
ശ്രീ . കാലൊടി മൊയ്തീൻ S/ o കോയ എന്നയാളുടെ പേരിൽ 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമി യാ യി 
രജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മ തി നൽകി ഇ തി നാൽ 
ഉത്തരവാകുന്നു . തിരൂരങ്ങാടി തഹശീൽദാർ, ടി ഭൂമി നികുതി 
വിധേയ ഭൂമിയാക്കി മാറ്റി റ വ ന റിക്കാർഡു ക ളിൽ 
ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും അപേക്ഷകനിൽ 
നിന്നും കുടിശ്ശിക അടക്കമുള്ള ഭൂനികുതി ഈടാക്കു ന്ന 
തിനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 


നമ്പർ ജെ .- 5769/ 09/ ഡി . ഡിസ് ( 1). 


2011 സെപ്റ്റംബർ 3. 


നമ്പർ ജെ .- 4180 / 2009/ ഡി. ഡിസ്.(1). 2011 സെപ്റ്റംബർ 3. 
സൂചന: - 1. ശ്രീ മതി പറ ങ്ങാ ടത്ത് കദി യാമു D / o 

കുഞ്ഞിമരക്കാർ എന്നവരുടെ അപേക്ഷ . 
2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 20 -6- 2009 - ലെ 

ജി1- 2336/ 99 നമ്പർ റിപ്പോർട്ട്. 


സൂചന : - 1. ശ്രീ . കാലൊടി മൊയ്തീൻ S / o കോയ 

എന്നയാളുടെ അപേക്ഷ . 
2. തിരൂരങ്ങാടി തഹശീൽദാരുടെ 3- 12 - 2009 - ലെ 

ജി1- 6360/2007 നമ്പർ റിപ്പോർട്ട്. 
തിരൂ ര ങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, 
ബ്ളോക്ക്- 3 റീ . സ . 512 / 1- ൽപെട്ട 18 സെന്റ് സി . കെ . ഭൂമി 
എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . കാലൊടി മൊയ്തീൻ 
എന്നയാൾ സൂചന ( 1) പ്രകാരം അപേക്ഷ സമർപ്പിക്കുകയു 

ണ്ടായി. ഈ അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ 
മുഖേന അന്വേഷണം നടത്തുകയും സൂചന ( 2) പ്രകാരം 
തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ടി 
ഭൂമി തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 1983 - ലെ 
2614 നമ്പർ ആധാരപ്രകാരം കവിണ മണ്ണിൽ സുരേന്ദ്രൻ 
എന്നയാളിൽ നിന്നും അപേക്ഷകൻ തീരു വാങ്ങി കൈവശം 
വച്ചു വരുന്നതായും പരപ്പനങ്ങാടി ലാന്റ് ട്രൈബ്യൂണലിലെ 
23- 4 - 1997 - ലെ 139 നമ്പർ പതിച്ചുകൊടുക്കൽ സർട്ടിഫിക്കറ്റ് 


- തിരൂ ര ങ്ങാടി താലൂക്ക്, വേങ്ങര വില്ലേജ്, റീ . സ . 
195 / 5- ൽപെട്ട 55 സെന്റ് സി . കെ . ഭൂമി എം . എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്ന തിന് 
അ നു മ തി ക്കായി ശ്രീ മതി പറ ങ്ങോ ടത്ത് കദി യാ മു 
എന്നവർ സൂചന ( 1 ) പ്രകാരം അപേക്ഷ സമർപ്പി ക്കു ക 
യുണ്ടായി. ഈ അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി തഹശീൽദാർ 
മുഖേന അന്വേഷണം നടത്തുകയും സൂചന ( 2) പ്രകാരം 
തഹശീൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 


തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 396 / 63 -ാം 
നമ്പർ ഇഷ്ട ദാ ന ആധാ ര പ കാരം അപേക്ഷ ക യുടെ 
പിത മാ താ വ് പൂ ച്ചേ ങ്ങ ൽ കുന്നത്ത് കദി യ ക്കു ട്ടി 
എ ന്ന വ രിൽ നിന്നും തീരു ലഭിച്ചു കൈവശം വച്ചു 
വരുന്നതാണ്. ടി ഭൂമി ആധാരത്തിൽ സർവ്വേ നമ്പർ 195/ 2,4,5 
എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നി. കെ . ഭൂമി സ്ഥിതി 
ചെയ്യു ന്നത് 195 / 5 - ൽ ആണെന്നും ബാക്കി പട്ട യ 
ഭൂമിയാണെന്നും തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 195 /5- ൽ 
നിലവിൽ 43.922 സെന്റ് ഭൂമി മാത്രമേ കൈവശത്തിലുള്ളതായി 
സ്ഥലപരിശോധനയിൽ കാണുന്നുള്ളുവെന്നും തഹശീൽദാർ 
റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . ടി ഭൂമിക്ക് പലവകയിനത്തിൽ 
നികുതി ഈടാക്കിയിട്ടുണ്ട്. ടി ഭൂമി എം .എൽ. ആർ. ആക്ട് 
പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ 
ആക്ഷേ പ മി ല്ലെന്ന് അയൽ കൈ വ ശ ക്കാർ സമ്മത പത്രം 
ഹാജരാക്കിയിട്ടുണ്ട്. 

14 - 9 - 2009 - ന് സ്ഥലം നേരിൽ പരിശോധിച്ചു . രേഖകൾ 
സഹിതം ഹാജരാകുന്നതിന് അപേക്ഷകയ്ക്ക് നിയമാനുസൃതം 
നോട്ടീസ് നൽകുകയും അപേക്ഷകയ്ക്കുവേണ്ടി മകളുടെ 
ഭർത്താവ് ഹംസക്കുട്ടി 18 - 11 -2009 - ന് നേരിൽ ഹാജരാകുകയും 
ചെയ്തു . തിരൂ ര ങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിലെ 
396 / 63 -ാം നമ്പർ ആധാരം 97 - 98 വർഷ ത്തിൽ പല വക 
യിനത്തിൽ നികുതി അടവാക്കിയ രശീതി എന്നിവ ഹാജരാക്കി. 
തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷക്കാസ്പദമായ ഭൂമി അപേക്ഷക ആധാരപ്രകാരം 
കൈവശം വച്ചു വരുന്നതായി കാണുന്നു. 

രേഖകൾ പരിശോധിച്ചതിന്റെയും സ്ഥല പരിശോധന 
യുടെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, വേങ്ങര 
വില്ലേജ്, റീ . സ . 195 /5 - ൽപെട്ട 43. 922 സെന്റ് നി. കെ . ഭൂമി 
എം .എൽ. ആർ. ആക്ട് പ്രകാരം ശ്രീമതി പറ ങ്ങോടത്ത് 
കദി യാമു W / o കൊല്ലം തൊടിക കുഞ്ഞിമരക്കാർ ഹാജി 
എന്നയാൾക്ക് രജിസ്റ്റർ ചെയ്തു നൽകുന്നതിന് അനുമതി 
നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള 
നോട്ടീസ് 19 - 1- 2010 - ലെ 3 -ാം നമ്പർ കേരള ഗസറ്റിലും, 
താലൂക്ക്ഓഫീസ്, വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത് 
ഓഫീസ്, കൃഷിഭവൻ നോട്ടീസ് ബോർഡുകളിലും വഹ 
സ്ഥ ല ത്തും പര സ്യ പ്പെ ടു ത്തി യെ ങ്കിലും ആരും തന്നെ 
ആക്ഷേപങ്ങളോ അവകാശമോ തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

മേൽ സാഹ ച ര്യ ത്തിൽ തിരൂ ര ങ്ങാടി താലൂക്ക്, 
വേങ്ങര വില്ലേജ്, റീ. സ . 195 / 5 - ൽപെട്ട 43. 922 സെന്റ് സി . കെ . 
ഭൂമി അപേക്ഷ ക യാ യ ശ്രീ മതി പറ ങ്ങോ ടത്ത് 
കദി യാമു W / o കൊല്ലം തൊടിക കുഞ്ഞിമരക്കാർ ഹാജി, 
വലിയോറ പി . ഒ എന്ന വരുടെ പേരിൽ എം .എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനുമതി നൽകി ഇതിനാൽ ഉത്തരവാകുന്നു . തിരൂരങ്ങാടി 
തഹശീൽദാർ, ടി ഭൂമി നികുതി വിധേയ ഭൂമിയാക്കി മാറ്റി 
റ വ ന റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റ ങ്ങ ൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക യിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


